| Reg . No . രജി. നമ്പർ 
KL / TV ( N )/ 12/ 2006 - 2008 


Government of 

Kerala 
കേരള സർക്കാർ 

2008 


COVEANU 


സം 


ന . 
MENT OF 

: 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIII 


THIRUVANANTHAPURAM , TUESDAY 


No . 


17th June 2008 

2008 ജൂൺ 17 
27th Jyaishta 1930 
1930 ജ്യേഷ്ഠം27 


വാല്യം 53 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


പരസ്യം 


നമ്പർ B1- / 3153,3154/ CR. 

2008 മേയ് 24 . 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 3153 / RA നമ്പരായി 
ര ജി സ്റ്റർ ചെയ്തിട്ടുള്ള പറ പൂർ താലൂക്ക്, ഉളി യ നൂർ 
കുഞ്ഞിനിക്കര മുസ്ലിം ജമാഅത്ത് വക സർവെ 335 / 13 - ൽ 
5 സെന്റും ബോർഡിൽ 3154 / RA നമ്പരായി രജിസ്റ്റർ ചെയ്ത 
ഹിദാ യ ത്തുൽ മു സ്ലി മീൻ മദ്രസ്സ വക സർവെ 335 / 13 , 
335 /16 A , 335/ 16 B എന്നീ നമ്പരുകളിൽ 75 സെന്റും ഉൾപ്പെടെ 
മൊത്തം 80 സെന്റ് ഭൂമിയിൽ അളവ് പ്രകാരമുള്ള 69. 930 
സെന്റ് സ്ഥലം അബ്ദുൽജബ്ബാർ മെലക്കര, ഫൈസൽ 
കോടോപ്പിള്ളിമാലിൽ എന്നിവരുടെ പേരിലുള്ള സർവെ 339 / 
9 A , 337 / 7 - 2 എന്നീ നമ്പ രു ക ളിൽപ്പെട്ട 24. 130 സെന്റ് 
സ്ഥലവും അതിലിരിപ്പ് പുരയിടവു മായി ഒത്തു മാറ്റം നട 
ത്തുന്നതിന് ബോർഡിന്റെ അനുമതി ആവശ്യപ്പെട്ട് വഖഫ് 


സെക്രട്ടറി അപേക്ഷ സമർപ്പിച്ചിരിക്കു ന്നു . ആയതിനാൽ 
മേൽപ്പറഞ്ഞ വസ്തുക്കൾ പരസ്പരം ഒത്തുമാറ്റം ചെയ്യുന്നത് 
സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപങ്ങളോ 
അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോഉണ്ടെങ്കിൽ ആയത് ഈ 
വ 1 ജ്ഞ 
കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം ചീഫ് 
എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, 
ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന് സമീപം, വി. ഐ . പി. റോഡ്, 
കലൂർ, കൊച്ചി- 17 എന്ന വിലാ സ ത്തിൽ രേഖാ മൂലം 
സമർപ്പിക്കേണ്ടതാണ്. 


നിശ്ചിത സമയപരിധിക്കുശേഷം ലഭിക്കുന്ന മേൽ പറഞ്ഞ 
യാതൊന്നും യാതൊരു കാര ണ വ ശാലും ബോർഡ് 
പരിഗണിക്കുന്നതല്ലെന്ന വിവരവും ഇതിനാൽ അറിയിച്ചുകൊള്ളു 
ന്നു . 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 
ആഫീസ്, വി. ഐ . പി. റോഡ്., 

( ഒപ്പ്) 
കലൂർ, കൊച്ചി-682 017. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. 


